Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV( N ) /12/2009 -2011 


OVERN 


യ 


- 


MENT OF 
न्याव अवत 


OF KER 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV ) 


24th March 2009 

2009 മാർച്ച് 24 


No. 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 54 


നമ്പർ 


3rd Chaithra 1931 
- 1931 ചൈത്രം 3 


PART III 
Fire Force Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


തുകയോ ഏതാണ് കൂടുതൽ ആ തുകയ്ക്ക് താൽക്കാലികമായി 
ലേലം ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ 
ടെന്റർ നൽകിയിരിക്കണമെന്ന് നിർബന്ധമില്ല . 


നമ്പർ സി2 - 3538/ 2008. 


2009 ഫെബ്രുവരി 25. 


- അഗ്നിരക്ഷാ സേവന വകപ്പു വക നോർത്ത് പറവൂർ 
അഗ്നിരക്ഷാ നിലയത്തിലെ ആംബുലൻസ് കെ . സി . ടി . 8172 
(മഹീന്ദ്ര, 1988 മോഡൽ, ഡീസൽ ഇപ്പോഴത്തെ സ്ഥിതിയിലും 
അവസ്ഥയിലും 2009 ഏപ്രിൽ മാസം 28 -ാം തീയതി 11 മണിക്ക് 
നോർത്ത് പറവൂർ അഗ്നിരക്ഷാ നിലയത്തിൽവച്ച് പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതിന് മുദ്രവെച്ച ടെൻഡറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ടെൻഡറുകൾ 2009 ഏപ്രിൽ 25 -ാം തീയതി വൈകുന്നേരം 
3 മണിവരെ നേരിട്ടോ തപാൽ മുഖനയോ 
സ്വീക രി ക്കു ന്ന താ ണ് . 3 മണിക്കു ശേഷം ലഭിക്കുന്ന 
ടെൻഡറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
മുദ്ര പതിപ്പിച്ച ടെൻഡറുകൾ ഉൾക്കൊള്ളുന്ന കവറിന്റെ 
പുറത്ത് “അഗ്നിരക്ഷാ സേവന വകുപ്പ് നോർത്ത് പറവൂർ 
അഗ്നിരക്ഷാ നിലയം വക ആംബുലൻസ് കെ . സി. ടി . 8172 
വാങ്ങുന്നതിനുള്ള ടെൻഡർ എന്ന്ആലേഖനം ചെയ്തിരി 

ക്കേ ണ്ട താ ണ്. ടെൻഡറുകൾ ഡിവി ഷ ണൽ ആഫീസർ, 
അഗ്നിരക്ഷാ സേവനം, മദ്ധ്യമേഖല, ഗാന്ധിനഗർ , കടവന്ത, 
കൊച്ചി-20 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. പരസ്യ 
ലേലത്തിന് ശേഷം നേരത്തെ ലഭിച്ച ടെൻഡറുകൾ തുറക്കു 
ന്നതും ലേലത്തിൽ കേട്ട തുകയോ ടെൻഡറിൽ കൊടുത്ത 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
തു ട ങ്ങു ന്ന തി ന് ഒരു മണിക്കൂർ മു ൻ പ് 1, 000 രൂ പ 
നിരതദ്രവ്യം അടയ്ക്കേണ്ടതാണ്. ടെൻഡറിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ നിര ത ദ വ്യമായി 1,000 രൂപ കാസ് 
ചെയ്യാത്ത ബാങ്ക് ഡാഫ്റ്റ് “ ഡിവിഷണൽ ആഫീസർ, അഗ്നി 
രക്ഷാ സേവ നം , മദ്ധ്യ മേ ഖല , ഗാന്ധി ന ഗർ, കട വ ന്ത , 
കൊച്ചി- 20 ” എന്ന വിലാ സ ത്തിൽ ടെൻ ഡ റി നോ ടൊപ്പം 
അയയ്ക്കേ ണ്ട താ ണ്. നിര ത ദ വ്യ മില്ലാത്ത ടെൻഡറുകൾ 
സ്വീകരിക്കുന്നതല്ല . ടെൻഡർ സമർപ്പിച്ചവർ ലേലസമയത്ത് 
ഹാജരായിരിക്കേണ്ടതാണ്. എന്നാൽ വീണ്ടും നിരതദ്രവ്യം 
അ ട യ് ക്കേ ണ്ട തി ല്ല . ഏറ്റവും കൂടു തൽ തുക ലേലം 
വിളിക്കുന്ന/ ടെൻഡർ നൽകുന്ന ആളിന്റെ പേരിൽ ലേലം 
താൽക്കാലിക മായി ഉറപ്പിക്കു ന്നതും പ്രസ്തുത വ്യക്തി 
ലേലം/ ടെൻഡർകൊണ്ട് തുകയുടെ 25 % അപ്പോൾത്തന്നെ 
അട യ്ക്കേ ണ്ട തു മാ ണ് . ലേലം സ്ഥിര പ്പെടുത്തിഉത്തരവ് 
ലഭിച്ച് 15 ദിവ സ ത്തി നകം ബാക്കി തുക യും മൊത്തം 
തുകയ്ക്കുള്ള വില്പന നികുതിയും ഒടുക്കി സ്വന്തം ഉത്തര 
വാ ദി ത്വ ത്തിലും ചെല വിലും വാഹനം നീക്കം 
ചെയ്യേ ണ്ട താ ണ് . ലേലം/ ടെൻ ഡർ സ്ഥിര പ്പെ ടു ത്തു ന്ന 
ആളിന്റെ ഒ ഴി കെ യു ള്ള വ രു ടെ നിര ത ദ വ്യം ലേലം 
കഴിഞ്ഞാലുടൻ മടക്കിക്കൊടുക്കുന്നതാണ്. 


Gaz . No. 12 /2009 /DTP (Fireforce ). 


KERALA GAZETTE 


[PART III 


ഏതെങ്കിലും കാരണവശാൽ ലേലം/ ടെൻഡർ സ്ഥിര അ നു മ തി യോടെ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ ഓഫീസ് 
പ്പെടുത്തി കിട്ടുന്ന ആൾ ലേല നിബന്ധനകൾ ലംഘിക്കുക സമയത്ത് മേൽപ്പറഞ്ഞ വാഹനം പരിശോധിക്കാവുന്നതാണ്. 
യാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 

യതൊരു കാര ണവും കാണിക്കാതെ ലേലം/ ടെന്റർ 
പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 

-- നട പ ടി കൾ മാറ്റി വയ് ക്കു ന്ന തിനും റദ്ദാ ക്കു ന്ന തിനും 
മുൻ ലേലക്കാരനിൽനിന്നും ഈടാക്കുന്നതും കൂടുതലായി 

ടെൻഡറുകൾ അസ്ഥിരപ്പെടുത്തുന്നതിനും താഴെ ഒപ്പ് വച്ചിരി 
കിട്ടുന്ന തുകയ്ക്ക് മുൻലേലക്കാരന് അവകാശം ഇല്ലാത്തതും 

ക്കു ന്ന ആ ഫീ സർക്ക് പൂ ർ ണ്ണ അ ധി കാ രം ഉ ണ്ടാ യി രി 
ആകുന്നു . 

ക്കുന്നതാണ്. 


ലേ ല ത്തിൽ പങ്കെ ടു ക്കു ന്ന വ രും ടെൻ ഡ ർ 
സമർപ്പിച്ച വരും മേൽപ്പറഞ്ഞ നിബ ന്ധ ന കൾ അതേപടി 
പാലിക്കേ ണ്ട താ ണ്. ലേലത്തിൽ പങ്കെടു ക്കു വാൻ ടെഡർ 
നൽകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നോർത്ത് പറവൂർ അഗ്നി 
രക്ഷാ നില യ ത്തിൽ വച്ച് സ്റ്റേഷൻ ആ ഫീ സ റു ടെ 


ഡിവിഷണൽ ആഫീസറുടെ ആഫീസ്, ( ഒപ്പ്) 
അഗ്നിരക്ഷാ സേവനം, 

ഡിവിഷണൽ ആഫീസർ. 
മദ്ധ്യമേഖല , എറണാകുളം. 


